Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


OVERN 


: 


പാർ 


YMENT OF 


KERALL 


मत्या 


1 : 


സർക 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th July 2010 
2010 ജൂലൈ 6 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 | 


നമ്പർ 


15th Ashadha 1932 
1932 ആഷാഢം 15 


PART III 
Forest Department 


N 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, മൂന്നാർ 

പട്ടിക 
പുനർ ദർഘാസ്/ ലേല പരസ്യം 

രജിസ്റ്റർ 

ഇപ്പോൾ 

കമ 
നമ്പർ ആർ- 385 / 2009. 

2010 ജൂ ൺ 16. ഇനം 

സൂക്ഷിച്ചിരിക്കുന്ന 

നമ്പർ 

നമ്പർ 
കേരള വന നിയമം 1961 - ലെ എ വകുപ്പ് പ്രകാരം 

സ്ഥലം 
പിടിച്ചെടുത്ത് താഴെ പട്ടികയിൽ വിവരിക്കുന്ന വാഹനങ്ങൾ 
ബഹു . കേരള ഹൈക്കോട തിയുടെ 2 008 ഡിസം ബർ 

- 1 മോട്ടോർ സൈക്കിൾ TN41X-1184 ചിന്നാർ ഫോറസ്റ്റ് 
2 -ാം തീയതിയിലെ എം . എ . സി . എ . 1458 / 08 -ാം നമ്പർ 

ക്വാർട്ടേഴ് 
വിധിയുടേയും ബഹു : കേരള ചീഫ് സെക്രട്ടറിയുടെ 2009 

കോമ്പൗണ്ട് 
ജനുവരി മാസം 5 -ാം തീയതിയിലെ 89584 ജി3 / 08/ ഹോം നമ്പർ 
സർക്കുലറിന്റേയും അടിസ്ഥാനത്തിൽ അവ സൂക്ഷിച്ചിരിക്കുന്ന 

- TN - 01J- 9321 ടി 
സ്ഥലത്ത് തത്സമയ അവസ്ഥയിലും സ്ഥിതിയിലും 2010 ജൂലൈ 
മാസം 21 -ാം തീയതി ദർഘാസ്/ ലേലം മുഖേന വിൽക്കുന്ന 

നിരതദ്രവ്യം - രൂപ 10 ,000 . 
താ യി രിക്കും. ടി ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ 
താൽപ്പര്യമുള്ളവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ സ്വീകരി ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + നികുതി 
ക്കുന്നതാണ്. അന്നേ ദിവസം പകൽ 3 മണിക്ക് വൈൽഡ് 

( ഒരു വാഹനത്തിന്). 
ലൈഫ് വാർഡനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോമൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷ ൻ 

- 21- 7 - 2010 - ൽ ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ 
ആഫീസിൽവച്ച് ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം 

ലേലം നടത്തുവാൻ കഴിയാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദർഘാസുകൾ തുറന്നു പരിശോധിക്കു ന്നതു മാ യി രിക്കും. 
ദർഘാസിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം 

ദിവസം ടി സമയത്ത്ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
ചെയ്യുന്നയാളുടെ പേരിൽ ദർഘാസ്/ ലേലം താത്കാലികമായി - ദർഘാസ് ഫാറം ഉച്ചയ്ക്ക് 1 മണിവരെ മൂന്നാർ വൈൽഡ് 
ഉറപ്പിക്കുന്നതായിരിക്കും. 

ലൈഫ് ഡിവിഷൻ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


6th JULY 2010 ] 


FOREST DEPARTMENT 


348 


നിബന്ധനകൾ 


ട്ടുള്ളതുമായ താഴെ പട്ടികയിൽ വിവരിക്കുന്ന വാഹനം ആയത് 
സൂക്ഷിച്ച സ്ഥലത്ത് തൽസമയ അവസ്ഥയിലും സ്ഥിതിയിലും 
വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 2010 ജൂലൈ മാസം 
21 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കുന്നതാണ്. 
അന്നേ ദിവസം പകൽ 2 .30 മണിക്ക് വൈൽഡ് ലൈഫ് 
വാർഡനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാ ര പ്പെടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോമൂന്നാർ വൈൽഡ് ലൈഫ് ഡിവി ഷ ൻ 
ആഫീസിൽവച്ച് ലേലം ചെയ്യുന്നതും ലേലത്തിനു ശേഷം 
ദർഘാസ് തുറന്ന് പരിശോധിക്കുന്നതുമായിരിക്കും. ദർഘാസിലോ/ 
ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന 
യാളുടെ പേരിൽ ദർഘാസ്/ ലേലം താത്കാലികമായി ഉറപ്പിക്കുന്ന 
തായിരിക്കും. 


പട്ടിക 


ഇനം 


രജിസ്റ്റർ 
നമ്പർ 


ഇപ്പോൾ 
സൂക്ഷിച്ചിരിക്കുന്ന 
- സ്ഥലം 


ജീപ്പ് 


- 


KL - 10B - 3817 


ചിന്നാർ റെയിഞ്ച് 


നിരതദ്രവ്യം - രൂപ് 10 ,000. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + നികുതി. 


| 1. - താല്പര്യമുളളവർക്ക് മുകളിൽ പറയുന്ന സ്ഥലത്ത് 

സൂക്ഷിച്ചിരിക്കുന്ന വാഹനത്തിന്റെ ഗുണനിലവാരം 
അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ സാന്നിദ്ധ്യ 
ത്തിൽ പരിശോധിച്ച് ബോദ്ധ്യ പ്പെടാ വു ന്ന താ ണ്. 
ലേല ത്തിനു ശേഷം ഉന്ന യിക്കുന്ന യാതൊരു 

പരാതികളും പരിഗണിക്കുന്നതല്ല . 
2 . ദർഘാസുകൾ ആവശ്യമുളളവർ അവരെ തിരിച്ച റി 

യുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട 
വില്ലേജാഫീസറോ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്/ 

സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
3 . ദർഘാ സിനോടൊപ്പം നിശ്ചിത നിരതദവ്യം ഈ 

ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
ദർഘാസ്/ ലേലത്തിൽ പരിഗണിക്കപ്പെടാത്തവരുടെ 
നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതാണ്. 
കൂടു തൽ തുക യ് ക്കു ളള പുനർ ദർഘാസുകൾ 
അംഗീ കാ ര ത്തി നായി മേല ധികാ ര ത്തി ലേക്ക് 
അ യ യ് ക്കു ന്നതും മറ്റു ദർഘാസുകാർ നൽകിയ 

നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 
6. ദർഘാസ് സംഖ്യ നിര ത ദ വ്യത്തി നേ ക്കാൾ 

കൂടുതലാണെങ്കിൽ പുനർ ദർഘാസ് സംഖ്യയുടെ 50 % 
അല്ലെങ്കിൽ 10, 000 രൂപയോ ഏതാണോ കൂടു തൽ 
( നി ര ത ദ വ്യം ഉൾപ്പെ ടെ ) അത് അപ്പോൾത്തന്നെ 
ഒടുക്കേണ്ടതാണ്. 
ദർഘാസുകൾ ബന്ധ പ്പെട്ട ഉദ്യോ ഗസ്ഥന്റെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള പൂർണ്ണ 
അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 

മായിരിക്കും. 
8 . പുനർ ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 

15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള 

നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 
9. 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതിയും 

അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസു 
കാരൻ ആവശ്യപ്പെടുന്നപക്ഷം മറ്റൊരു 15 ദിവസംകൂടി 
ബാക്കി സംഖ്യയ് ക്ക് 12 % പലി ശയും ദിവസം 
20 രൂപ നിരക്കിൽ ഇരു - വാ ട ക യും വസൂലാക്കി 
അനുവദിക്കുന്നതായിരിക്കും. ഇതിനുശേഷം കാലാവധി 
നീട്ടികൊടുക്കുന്നതല്ല. ഇപ്രകാരം വീഴ്ചവരുത്തിയ 
ദർ ഘാസുകാരന്റെ നഷ് ടോ ത്ത ര വാദിത്വ ത്തിൽ 
പുനർ ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ ടി 
വാഹനം വിൽക്കുന്നതും ദർഘാസുകാരൻ അടച്ച തുക 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമായിരിക്കും. 


21 - 7 - 2010 - ൽ ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
ലേലം നടത്തുവാൻ കഴിയാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ടി സമയത്ത് ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
ദർഘാസ് ഫോറം ദർഘാസ്/ ലേല ദിവസം ഉച്ചയ്ക്ക് 12 മണി 
വരെ ഡിവിഷൻ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


7 . 


- നിബന്ധനകൾ 


- 


1. 


താല്പര്യമുളളവർക്ക് മുകളിൽ പറയുന്ന സ്ഥലത്ത് 
സൂക്ഷിച്ചിരിക്കുന്ന വാഹനത്തിന്റെ ഗുണനിലവാരം 
അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ സാന്നിദ്ധ്യ 
ത്തിൽ പരിശോധിച്ച് ബോദ്ധ്യ പ്പെടാ വു ന്ന താ ണ്. 
ലേലത്തിനുശേഷം ഉന്നയിക്കുന്ന യാതൊരു പരാതികളും 
പരിഗണിക്കുന്നതല്ല . 
ദർഘാസുകൾ ആവശ്യമുള്ളവർ അവരെ തി രി ച്ച റി 
യുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ/ബന്ധപ്പെട്ട 
വില്ലേജാഫീസറോ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്/ 

സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
3. ദർഘാ സി നോ ടൊപ്പം നിശ്ചിത നിര ത ദ വ്യം ഈ 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
ദർഘാസ്/ ലേലത്തിൽ പരിഗണിക്കപ്പെടാത്തവരുടെ 

നിരതദ്രവ്യം അപ്പോൾതന്നെ തിരികെ നൽകുന്നതാണ്. 
- 5. കൂടുതൽ തുകയ്ക്ക് ഉള്ള ദർഘാസുകൾ അംഗീകാര 

ത്തിനായി മേലധികാരത്തിലേക്ക് അയയ്ക്കുന്നതും മറ്റ് 
ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾത്തന്നെ 
തിരികെ നൽകുന്നതുമാണ്. 
ദർ ഘാസ് സംഖ്യ നിര ത ദ വ്യത്തി നേ ക്കാൾ 
കൂടു ത ലാ ണ ങ്കിൽ ദർഘാസ് സംഖ്യയുടെ 50 % 
നി ര ത ദ വ്യം ഉൾപ്പെ ടെ അ ത് അ പ്പോൾ തന്നെ 
ഒടുക്കേണ്ടതാണ്. 
ദർ ഘാസുകൾ ബന്ധ പ്പെട്ട ഉദ്യോ ഗസ്ഥന്റെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള പൂർണ്ണ 
അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 
മായിരിക്കും. 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡന്റെ വൈൽഡ് ലൈഫ് വാർഡൻ 
കാര്യാലയം, മൂന്നാർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ആർ- 2274 /2009. 


2010 ജൂൺ 16. 


- മൂന്നാർ വന്യജീവി ഡിവിഷനിലെ ചിന്നാർ വന്യജീവി 
സങ്കേതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും കാലപ്പഴക്കം 
പരിഗണിച്ച് സർക്കാരിലേക്ക് മുതൽകൂട്ടുവാൻ തീരുമാനിച്ചി 


6th JULY 2010 ) 


FOREST DEPARTMENT 


349 


8. 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതിയും 

അടച്ച് വാഹനം നീക്കംചെയ്തില്ലെങ്കിൽ ദർഘാസു 
കാരൻ ആവശ്യപ്പെടുന്നപക്ഷം മറ്റൊരു 15 ദിവസംകൂടി 
ബാക്കി സംഖ്യയ്ക്ക് 12 % പലിശയും ദിവസം 20 രൂപ 
നിരക്കിൽ ഇരുപ്പുവാടകയും വസൂലാക്കി അനുവദിക്കുന്ന 
തായിരിക്കും. ഇതിനുശേഷം കാലാവധി നീട്ടിക്കൊടുക്കു 
ന്നതല്ല. ഇപ്രകാരം വീഴ്ചവരുത്തിയ ദർഘാസുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ലേല ത്തിലോ 
ടെണ്ടർ അടിസ്ഥാനത്തിലോ ടി വാഹനം വിൽക്കുന്നതും 
ദർഘാസുകാരൻ അടച്ചതുക സർക്കാരിലേക്ക് കണ്ടു 
കെട്ടുന്നതുമായിരിക്കും. 


a preliminary agreement on Kerala Stamp Paper worth 
Rs. 50 along with the tenders. All other conditions are as 
usually followed in the PWD , Kerala . Tender documents 
issued are not transferable . The EMD should be endorsed 
in favour of the Wildlife Warden , Parambikulam and 
should clearly show the name of the work and name and 
address of the tenderers . Incomplete and defective 
tenders will be summarily rejected . 


വൈൽഡ് ലൈഫ് വാർഡന്റെ 
കാര്യാലയം, 
മൂന്നാർ. 


- ( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


- താഴെ പറയുന്ന പവ്യ ത്തിക്ക് കേരള 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്ററർ ചെയ്തിട്ടുള്ള യോഗ്യത 
യുളള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുളള മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും 23 -7 - 2010 മുതൽ 
27 - 7 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തിദിവസ 
ങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 27 - 7 - 2010 , 
3 മണിവരെ സ്വീകരിക്കു ന്നതും അന്നേദിവസം വൈകിട്ട് 
4 മണിക്ക്താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽവച്ച് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് 
തുറന്നു പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത ദിവസം 
എന്തെങ്കിലും കാരണ വശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
30- 7 -2010 - ന് നിശ്ചിത സ്ഥലത്തും സമയത്തുംവീണ്ടും ടെണ്ടർ 
നടത്തുന്നതായിരിക്കും. 


ജോലിയുടെ പേരും അ ട ങ്കൽ തുക യും - സുങ്കം 
കോളനിയിൽ പ്രീമെട്രിക് ഹോസ്റ്റലിന്റെ പുനർ നിർമ്മാണം 
( ഫർണ്ണിഷിംഗ് ഉൾപ്പെടെ) - രൂപ 48,00,000. 


PARAMBIKULAM WILDLIFE DIVISION 

TENDER NOTICES 

- (1 ) 
No. D -1972/ 2010. 

21st June 2010. 
Competitive tenders in sealed covers are invited from 
the eligible registered contractors of the PWD , Kerala for 
the work given below . The interesting tenderers should 
submit tenders in prescribed tender forms with the name 
of the work superscribed . The tender forms will be issued 
from the office of the undersigned on working days from 
23 - 7-2010 to 27- 7- 2010 upto 1 p . m. The tenders will be 
accepted upto 3 p . m . and the tender will be opened at 
4 p . m . on 27 - 7 -2010 at the office of the undersigned in 
the presence of tenderers who choose to be present. If 
the tender could not be held on 27 -7 -2010, it will be held 
on the 30 -7 -2010 at the same place and time. 

Name of work with PAC — Re - construction of Tribal 
Pre -metric Hostel at Sungam Colony (Including 
furnishing) - Rs. 48, 00 , 000 . 

E. M. D . - Rs. 1,20,000 . 


നിരതദ്രവ്യം - രൂപ 1,20,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 1,500 + വി . നി . 
ജോലി തീർക്കേണ്ട പരമാവധി സമയം 6 മാസം. 


ദർഘാസ് സമർപ്പിക്കേണ്ട മേൽവിലാസം - 

വൈൽഡ് ലൈഫ് വാർഡൻ, 
പരമ്പിക്കുളം വന്യജീവി സങ്കേതം, 
തൂണക്കടവ് പി . ഒ ., ആനപ്പാടി, പാലക്കാട്- 678 661. 


Cost of tender form — Rs. 1,500 + VAT . 
Maximum time of completion — 6 Months. 
Address 

The Wildlife Warden , 
Parambikulam Wildlife Sanctuary, 
Thunacadavu P. O ., Anappady, Palakkad -678 661 
Phone : 04253 - 245005 
Web address: www .keralaforest.org 

The tender forms and other particulars can be had 
from the office of the undersigned from 23 - 7 - 2010 to 
1 p . m . on 27 - 7 - 2010 on application in writing and on 
payment of the value of documents (not refundable ) either 
in cash or by money order. The tenderers should execute 


ദർ ഘാസ് പമാണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും 
23 - 7- 2010 മുതൽ 27 -7 - 2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസ് 
പമാണത്തിന്റെ വില രൊക്കം പണ മാ യോ 
മണിയോർഡറായോ ( മടക്കി കൊടുക്കുന്നതല്ല) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും 
ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
ദർഘാസിനോടൊപ്പം 50 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ 
ഒപ്പു വച്ച് ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ട 
താണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ വ്യവ സ്ഥ കളും ഈ 
പവ്യത്തിക്കും ബാ ധ ക മാ ണ് . നിശ്ചിത നിര ത ദ വ്യം 
വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ പേരിൽ 

ജോലിയുടെ പേരും കരാ റു കാ രന്റെ പേരും പൂർണ്ണ 
- മേൽവിലാസവും ആലേഖനം ചെയ്ത് നിശ്ചിത സമയത്തി 
നുള്ളിൽ സമർപ്പിക്കേണ്ട താ ണ്. അപൂർണ്ണവും നിശ്ചിത 

സമയത്ത് ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു 
- കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


6th JULY 2010) 


FOREST DEPARTMENT 


350 


ജോലിയുടെ പേരും അടങ്കൽ തുകയും- പറമ്പിക്കുളം 
കടുവാസങ്കേതത്തിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം - 
രൂപ 5, 00 ,000 . 


No. D -1973/ 2010 . 

21st June 2010. 
Competitive tenders in sealed covers are invited from 
the eligible registered contractors of the PWD, Kerala for 
the work shown below . The interesting tenderers should 
submit tenders in prescribed tender forms with the name 
of the work superscribed . The tender forms will be issued 
from the office of the undersigned on working days from 
23 - 7- 2010 to 28 - 7 - 2010 upto 1 p . m . The tenders will be 
accepted upto 3 p . m . and the tender will be opened at 
4 p . m . on 28 -7 - 2010 at the office of the undersigned in 
the presence of tenderers who choose to be present. If 
the tender could not be held on 28 - 7 -2010 , it will be held 
on 30 -7 - 2010 at the same place and time. 

Name of work with PAC — Construction of Staff 
Quarters for Parambikulam Tiger Reserve 
Rs. 5 , 00, 000 . 

| E . M. D . _ Rs. 12, 500 . 


നിരതദ്രവ്യം - രൂപ 12,500 . 
ദർഘാസ് ഫോറത്തിന്റെ വില -രൂപ 1,000 + വി . നി . 
ജോലി തീർക്കേണ്ട പരമാവധി സമയം 3 മാസം. 
ദർഘാസ് സമർപ്പിക്കേണ്ട മേൽവിലാസം - 

വൈൽഡ് ലൈഫ് വാർഡൻ, 
പറമ്പിക്കുളം വന്യജീവി സങ്കേതം, 
തൂണക്കടവ് പി . ഒ ., ആനപ്പാടി, പാലക്കാട്- 678 661. 

ദർ ഘാസ് പമാണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
താഴെ ഒപ്പു വച്ച് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
23- 7 - 2010 മുതൽ 28 - 7 -2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസ് 
പമാണത്തിന്റെ വില രൊക്കം പണ മാ യോ 
മണിയോർഡറായോ ( മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും 
ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
ദർഘാസിനോടൊപ്പം 50 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ 
ഒപ്പു വച്ച് ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ട 
താണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ വ്യവ സ്ഥ കളും ഈ 
പവ്യത്തിക്കും ബാ ധ ക മാ ണ് . നിശ്ചിത നിര ത ദ വ്യം 
വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ പേരിൽ 
ജോലിയുടെ പേരും കരാ റു കാ രന്റെ പേരും പൂർണ്ണ 
മേൽവിലാസവും ആലേഖനം ചെയ്ത് നിശ്ചിത സമയത്തി 
നുള്ളിൽ സമർപ്പിക്കേ ണ്ട താ ണ്. അപൂർണ്ണവും നിശ്ചിത 
സമയത്ത് ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


( 3 ) 


Cost of tender form - Rs. 1,000 + VAT. 
Maximum time of completion - 3 Months. 
Address 

The Wildlife Warden , 
Parambikulam Wildlife Sanctuary , 
Thunacadavu P. O ., Anappady, Palakkad -678 661. 
Phone: 04253 - 245005 

Web address : www .keralaforest.org 

The tender forms and other particulars can be had 
from the office of the undersigned from 23 - 7 -2010 to 
1 p . m . on 28 -7 - 2010 on application in writing and on 
payment of the value of documents (not refundable ) either 
in cash or by money order. The tenderers should execute 
a preliminary agreement on Kerala Stamp Paper worth 
Rs. 50 along with the tenders. All other conditions are as 
usually followed in the PWD , Kerala . Tender documents 
issued are not transferable . The EMD should be endorsed 
in favour of the Wildlife Warden , Parambikulam and 
should clearly show the name of the work and name and 
address of the tenderers. Incomplete and defective 
tenders will be summarily rejected . 


താഴെ പറയുന്ന പവ്യ ത്തിക്ക് കേരള 
പൊതു മ രാ മത്ത് വകു പ്പിൽ രജി സ് റർ ചെയ്തിട്ടു ഉള 
യോഗ്യതയുളള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര് 
ആ ലേ ഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ 
താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
23 - 7 - 2010 മുതൽ28 - 7 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ 
പ്രവൃത്തിദിവസങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 
28 - 7 - 2010 , 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
വൈകിട്ട് 4 മണിക്ക്താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയ 
ത്തിൽവച്ച് ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസ് തുറന്നു പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത 
ദിവസം എന്തെ ങ്കിലും കാര ണ വ ശാൽ ടെണ്ടർ 
നട ക്കാതിരുന്നാൽ 30 - 7 - 2010 - ന് നിശ്ചിത സ്ഥലത്തും 
സമയത്തുംവീണ്ടും ടെണ്ടർ നടത്തുന്നതായിരിക്കും. 


- No. D - 1974/2010 . 

21st June 2010 . 
Competitive tenders in sealed covers are invited from 
the eligible registered contractors of the PWD , Kerala for 
the work shown below . The interesting tenderers should 
submit tenders in prescribed tender forms with the name 
of the work superscribed . The tender forms will be issued 
from the office of the undersigned on working days from 
23 - 7 -2010 to 26 - 7 - 2010 upto 1 p . m . The tenders will be 
accepted upto 3 p . m . and the tender will be opened at 
4 p . m . on 26 -7 - 2010 at the office of the undersigned in 
the presence of tenderers who choose to be present. If 
the tender could not be held on 26 - 7 - 2010 , it will be held 
on 30 -7 -2010 at the same place and time. 

Name of work with PAC — Development of 
Interpretation Centre with interpretative tools and materials 
at Kerala Wildlife Tourism Information Centre at Pollachi — 
Rs. 15, 00,000 . 

E . M. D . Rs. 37, 500. 
Cost of tender form - Rs. 1,500 + VAT . 
Maximum time of completion — 3 Months. 
Address 

The Wildlife Warden , 
Parambikulam Wildlife Sanctuary, 
Thunacadavu P. O ., Anappady, Palakkad -678 661. 
Phone: 04253 - 245005 
Web address : www .keralaforest.org 


6th JULY 2010 ] 


FOREST DEPARTMENT 


351 


The tender forms and other particulars and details of 
the interpretative tools and materials required can be had 
from the office of the undersigned from 23 - 7 -2010 to 
26 -7 - 2010 , 1 p . m . on application in writing and on 
payment of the value of documents (not refundable ) either 
in cash or by money order. The tenderers should execute 
a preliminary agreement on Kerala Stamp Paper worth 
Rs. 50 along with the tenders . All other conditions are as 
usually followed in the PWD , Kerala . Tender documents 
issued are not transferable . The EMD should be endorsed 
in favour of the Wildlife Warden , Parambikulam and 
should clearly show the name of the work and name and 
address of the tenderers . Incomplete and defective 
tenders will be summarily rejected . 

SPECIAL CONDITIONS 
1. Only established firms/organisation /individual with 

atleast 6 years experience in the filed of 
Interpretation should apply. 
The contractors who have executed similar type of 
work with the Kerala Forest Department/other State 
Forest Department in the last 6 years can also 

apply . 
3. The contractor must have adequate knowledge of 

acoustics /Software development/hardware 

knowledge/animal behaviour/natural Science. 
4 . A copy of the experiences also should be enclosed 

along with full tender form , failing to which the 
tender will not be considered . 


ദർ ഘാസ് പമാണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
- താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
23 - 7 - 2 010 മുതൽ 26 - 7 - 2 010 ഉച്ചയ്ക്ക് ഒരു മണിവരെ 
ദർ ഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം പണ മാ യോ 
മണിയോർഡറായോ (മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും 
ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
ദർഘാസിനോടൊപ്പം 50 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ 
ഒപ്പു വച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ട 
താണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ വ്യവ സ്ഥ കളും ഈ 
പവൃത്തിക്കും ബാ ധ ക മാ ണ് . നിശ്ചിത നിര ത ദ വ്യം 
വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ പേരിൽ 
ജോലിയുടെ പേരും കരാ റു കാ രന്റെ പേരും പൂർണ്ണ 
മേൽവിലാസവും ആലേഖനം ചെയ്ത് നിശ്ചിത സമയത്തി 
നു ള്ളിൽ സമർപ്പിക്കേ ണ്ട താ ണ് . അപൂർണ്ണവും നിശ്ചിത 
സമയത്ത് ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


പ്രത്യേക നിബന്ധനകൾ 


1. ഇന്റർപിട്ടേഷൻ പ്രവർത്തനരംഗത്ത് 6 വർഷത്ത 

യെങ്കിലും പ്രവർത്തി പരിചയമുള്ള അംഗീകൃത 
വ്യക്തികൾ സ്ഥാപനങ്ങൾ മാത്രം അപേക്ഷിച്ചാൽ 
- മതിയാകും. 
കഴിഞ്ഞ 6 വർഷങ്ങളിൽ കേരള വനം വകുപ്പിൽ 
ഇത്തരം ജോലികൾ ചെയ്തിട്ടുള്ള കോൺട്രാക്ടർ 
മാരായിരിക്കണം. 
3. കോൺട്രാക്ടർമാർക്ക് ശബ്ദശാസ്ത്രം, സോഫ്റ്റുവെയർ 
- വികസനം, ഹാർഡ്വെയർ, മൃഗങ്ങളുടെ പെരുമാറ്റം 

ഇവയിൽ പര്യാപ്തമായ അറിവുണ്ടായിരിക്കണം. 
4. മേൽ വിഷയത്തിലുള്ള പ്രാവീണ്യം തെളിയിക്കുന്നതിന് 
ദർഘാസ് പ്രതികയോടൊപ്പം ആയതിനുള്ളആധാരവും 
സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ദർഘാസ് 
പരിഗണിക്കുന്നതായിരിക്കില്ല . 


താഴെ പറയുന്ന പ്രവൃത്തിക്ക് കേരള പൊതുമരാമത്ത് 
വകു പ്പിൽ രജി സ് റ റർ ചെയ്തിട്ടു ളള യോഗ്യ ത 
യുളള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുളള മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 23 - 7 - 2010 മുതൽ 
26 - 7 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തിദിവസ 
ങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 26 - 7 - 2010 , 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 
4 മണിക്ക്താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽവച്ച് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത ദിവസം എന്തെങ്കിലും 
കാരണവശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 30- 7 -2010 - ന് നിശ്ചിത 
സ്ഥലത്തും സമയത്തുംവീണ്ടും ടെണ്ടർ നടത്തുന്നതായിരിക്കും. 


( Sd.) 
Wildlife Warden 
(For and on behalf of 
the Governor of Kerala ). 


Office of the Wildlife 
Warden , Parambikulam . 


NILAMBUR NORTH DIVISION 


ജോലിയുടെ പേരും അടങ്കൽ തുകയും - പൊള്ളാച്ചി 
കേരള വൈൽഡ് ലൈഫ് ടൂറിസം ഇൻഫർമേഷൻ സെന്ററിൽ 
ഇന്റർപിറ്റേറ്റീവ് ടൂൾസ്, മെറ്റീരിയൽസ് എന്നിവയോടൊപ്പം 
ഇന്റർപിട്ടേഷൻ സെന്ററിന്റെ വികസനം - രൂപ 15,00,000. 


| TENDER - CUM- AUCTION RE - SALE NOTICE 


നിരതദ്രവ്യം - രൂപ 37,500 . 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1, 500 + വി. നി . 
ജോലി തീർക്കേണ്ട പരമാവധി സമയം 3 മാസം. 
ദർഘാസ് സമർപ്പിക്കേണ്ട മേൽവിലാസം : 

വൈൽഡ് ലൈഫ് വാർഡൻ, 
പറമ്പിക്കുളം വന്യജീവി സങ്കേതം, 
തൂണക്കടവ് പി . ഒ., ആനപ്പാടി, പാലക്കാട്- 678 661. 


No. B1- 2395 /2010 . 

| 23rd June 2010. 
It is hereby notified for the information of the public 
that the tender -cum auction re -sale of Teak Poles available 
at Dumping Depot under Nilambur Range as mentioned 
below will be conducted on the dates noted by the 
Divisional Forest Officer, Nilambur North Division or any 
other officer authorised by him subject to the sale 
conditions published by the Chief Conservator of Forests, 


6th JULY 2010 ] 


FOREST DEPARTMENT 


352 


ലേലത്തീയതിയും സമയവും 29- 7 - 2010, 10 മണി. 
അടുത്ത തീയതികൾ - 4 - 8- 2010 , 11 - 8- 2010 . 


Thiruvananthapuram vide Number Pro . (5 ) 6835 /2009 dated 
2 - 12 - 2009 in Kerala Gazette Number 50 dated 22- 12 - 2009 . 
The auction sale is subject to the sale conditions 
published by Government time to time. If the date of 
auction happens to be a public holiday or if the sale is 
not conducted due to some other reasons the sale will be 
conducted on alternative day noted below at the same 
place and time. Further details in this regard can be 
obtained from this Office ( Ph : 04931 220232) or the Range 
Office, Nilambur (Ph : 04931 220005 ) during working hours . 


Office of the Divisional 
Forest Officer, Nilambur 
North Division , 
Nilambur. 


(Sd.) 
Divisional Forest Officer 
( For and on behalf of the 

Governor of Kerala ). 


സൗത്ത് വയനാട് ഡിവിഷൻ 

ദർഘാസ് പരസ്യം 


Name of Plantations from which the materials 
extracted - 2003 TP Chathamporai. 


Approximate quantity TG 4th class poles - 10 Nos. - 

TG 5th class poles — 1120 Nos. 


Name of Dumping Depot - Perumbathur. 


Date and time of auction - 29 - 7 - 2010 , 10 a . im . 


Alternate date 4-8-2010, 11-8-2010 . 


നിലമ്പൂർ നോർത്ത് ഡിവിഷനുകീഴിലുള്ള നിലമ്പൂർ 
റെയ്ഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ളതും താഴെ 
വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെ പുനർലേലം താഴെ 
വിവരിച്ച തീയതിയിലും സമയത്തും നിലമ്പൂർ നോർത്ത് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ 
വിൽക്കു ന്ന താ യി രി ക്കു മെന്ന് ഇതിനാൽ ബന്ധപ്പെട്ടവരെ 
അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെ 

പാ . ( 5 ) 6835/ 2009, തീയതി 2 - 12 - 2009 നമ്പരായി കേരള 
ഗസറ്റ് നമ്പർ 50 തീയതി 22 - 12 - 2009- ൽ പ്രസിദ്ധപ്പെടുത്തിയ 
പൊതു വായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും 
വിധേയമായിട്ടായിരിക്കും ദർഘാസ്/ ലേലം നടത്തുക. സർക്കാർ 
അതാത് സമയങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ലേല നിബന്ധ ന 
കൾക്ക് വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. ലേല ദിവസം 
അവധിയായിവരികയോ ഒഴിവാക്കാനാവാത്ത മറ്റെന്തെങ്കിലും 
കാര ണ ത്താൽ ലേലം നട ത്താൻ പറ്റാതെ വരികയും 
ചെയ്താൽ താഴെ കൊടുത്ത പകരം തീയതിയിൽ അതേ 
സ്ഥലത്തും സമയത്തും ലേലം നട ത്തു ന്നതാണ്. ലേലം 
സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങൾ ഈ ഓഫീസിലോ 
( ഫോൺ: 04931 220232 ) നിലമ്പൂർ റെയ്ഞ്ച് ഓഫീസിലോ 
( ഫോൺ: 04931 220005) പ്രവർത്തിസമയങ്ങളിൽ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. കൊടുത്തിട്ടുള്ള അളവ് ഉദ്ദേശമാണ്. 
കൃത്യമായ അളവ് ലേല സമയത്ത് അറിയിക്കുന്നതാണ്. 


നമ്പർ എ2- 2910 / 10 . 

2010 ജൂ ൺ 17 . 
- സൗത്ത് വയ നാട് ഡിവിഷ നിൽ കേരള വനനിയമം 
61 എ ( പകാരം സർക്കാ രി ലേക്ക് കണ്ടു കെട്ടിയ താഴെ 
കാണിച്ചിരിക്കുന്ന വാഹനങ്ങൾ ലേല ദർഘാസിൽ വിൽക്കുന്ന 
തിനായി സീൽചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ടെണ്ടറുകൾ 2 - 8 - 2010 - ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായി 
താഴെ ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ 
ലഭിച്ചിരിക്കണം. വൈകി ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കു 
ന്നതല്ല. ടെണ്ടറുകൾക്കുപുറമേ ടെണ്ടറുകാരുടെ ഇടയിൽ 
അന്നേദിവസം വൈകുന്നേരം 3.30 - ന് ലേലം നടത്തുന്നതും 
അതി നു ശേഷം ടെണ്ടറുകൾ ഹാജരായ ടെണ്ടറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. ടെണ്ടർ ദിവസം 
അ വ ധി യായിവന്നാൽ 7 - 8 - 2010 - ന് ഇതേ സ്ഥലത്തും 
സമയത്തും ഇതേ രീതിയിൽ ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. 

ടെണ്ടർ ഫോറം, തിരിച്ചറിയുന്ന തിനുള്ള രേഖകൾ, 
നിശ്ചിത തുക എന്നിവ സഹിതം അപേക്ഷിച്ചാൽ 2 - 8 - 2010 - ന് 
ഉച്ചയ്ക്ക് ഒരുമണിവരെ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാ 
- ണ്. ഈ തുക തിരിച്ചുനൽകുന്നതല്ല. ഫോറം കൈമാറാൻ 
പാടില്ല . പൂ രി പ്പിച്ച ദർഘാ സി നോ ടൊപ്പം നിശ്ചിത 
നിരതദ്രവ്യവും അടയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യമില്ലാത്ത 
ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. വാഹനങ്ങൾ ബന്ധപ്പെട്ട 
ഉദ്യോ ഗസ്ഥന്റെ സമ്മത പ്രകാരം ലേല ത്തിനു മുൻപായി 
പരിശോധിക്കാവുന്നതാണ്. ലേലത്തിനുശേഷം ലഭിക്കുന്ന പരാ 
തികൾ സ്വീക രിക്കു ന്ന ത ല്ല . ലേല നിബ ന്ധ ന കൾ താഴെ 
കൊടുക്കുന്നു . 
വാഹനത്തിന്റെ വിവരം - കെ . എൽ. 5ബി- 7421 മിനിലോറി. 
നിരതദ്രവ്യം- രൂപ 6,000. 
ടെണ്ടർ ഫാറത്തിന്റെ വില രൂപ 350 + വാറ്റ് 12.5 % 

വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- കൽപ്പറ്റ റെയിഞ്ച് 
ഓഫീസ് പരിസരം. 


ലേല നിബന്ധനകൾ 


1. 


- വിഭവ സമാഹരണം നടത്തുന്ന തോട്ടങ്ങളുടെ പേര് - 
2003 ടി . പി . ചാത്തംപുറായ്. 
ശരാശരി ഉൽപ്പന്നം - 4 -ാം തരം തേക്ക്കഴകൾ - 10 എണ്ണം. 

5 -ാം തരം തേക്ക് കഴകൾ - 1120 എണ്ണം. 
ഡമ്പിംഗ് ഡിപ്പോയുടെ പേര് പെരുമ്പത്തൂർ. 


വാഹ ന ങ്ങൾ ബന്ധ പ്പെട്ട റെയി ഞാ ഫീസറുടെ 
അനുവാദത്തോടുകൂടി ആഫീസ് സമയത്ത് പരിശോധിച്ച് 
അവയുടെ തൽസമയ അവസ്ഥ ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
ദർഘാസ്/ ലേല ത്തി നു ശേഷം തൽ സം ബ ന്ധ മായ 

പരാതികൾ സ്വീകരിക്കുന്നതല്ല . 
2. ദർഘാസ് ഫാറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു 

ന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ആഫീസിൽനിന്നും ലഭിച്ച 
മേൽ വിലാസവും കയ്യൊപ്പും സാക്ഷ്യ പ്പെടു ത്തിയ 
സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. 
3. ഓരോ വാഹ ന ത്തിനും വെവ്വേറെ ദർഘാ സു കൾ 
- സമർപ്പിക്കേണ്ടതും നിരതദവ്യം ഈ ആഫീസിൽ 


6th JULY 2010] 


FOREST DEPARTMENT 


353 


ദർഘാസുകാരൻ സർക്കാരിലേക്ക് ഒരുക്കിയ തുക 
കണ്ടുകെട്ടുന്നതും ടി തുകയ്ക്ക് ടിയാന് യാതൊരുവിധ 

അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 
8 . ഏറ്റവും കൂടിയ തുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസു 
കാരൻ മേൽപ്പറഞ്ഞ വിധം ദർഘാസ് ദിവസം തുക 
ഒടു ക്കു ന്ന തിന് തയ്യാ റാ കാ തി രു ന്നാൽ ടിയാൻ 
ഒടുക്കിയ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടു കെട്ടി 
മുതൽകൂട്ടുന്നതും ലേല ദർഘാസ് അടുത്ത കൂടുതൽ 
തുക വാഗ്ദാനം ചെയ്ത ദർഘാസുകാരന്റെ പേരിൽ 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. ഇപ്രകാരം 
കണ്ടു കെട്ടുന്ന തുക യ് ക്ക് വീഴ്ച വരുത്തിയ 
ദർഘാസുകാരന് യാതൊരു വിധ അ വ കാ ശ വും 
ഉണ്ടായിരിക്കുന്നതല്ല . 
9. ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
ആവശ്യമെങ്കിൽ കാരണം ബോധിപ്പിക്കാതെ റദ്ദാക്കുന്ന 
തിനുമുള്ള അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. 


അടയ്ക്കേണ്ടതുമാണ്. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
4. ദർഘാസുകൾ സ്വീകരിച്ചശേഷം ദർഘാസുകാരിൽ 
സ്ഥലത്തുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിഓരോ വാഹന 
ത്തിനും ലേലം നട ത്തു ന്നതും അതി നു ശേഷം 
ദർഘാസുകൾ തുറക്കുന്നതുമാണ്. ലേല ദർഘാസു 
കളിൽ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ 
പേരിൽ ദർഘാസ്/ ലേല തുക തൃപ്തികരമാണെങ്കിൽ 
ലേല ദർഘാസുകൾ താൽക്കാലികമായി ഉറപ്പിച്ച് 
അംഗീകാരത്തിനായി മേലധികാരികൾക്ക് ശുപാർശ 
ചെയ്യുന്നതാണ്. മറ്റു ദർഘാസുകാരുടെ നിരതദ്രവ്യം 
അന്നേ ദിവസം തന്നെ തിരികെ നൽകുന്നതാണ്. 
5. ദർഘാസ് നൽകുന്നവർക്ക് മാത്രമേ നിരതദ്രവ്യം കെട്ടി 

ലേലത്തിൽ പങ്കെടുക്കുവാൻ പറ്റുകയുള്ളു. 
6. ദർഘാസ് സംഖ്യ ഓരോ വാഹ ന ത്തിനും 10 , 000 
( പതിനായിരം) രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ 
നിരതദ്രവ്യ സംഖ്യ കഴിച്ചുള്ള ബാക്കി തുക ദർഘാസ് 
തുറക്കുന്ന ദിവസം ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 
ദർഘാസ് സംഖ്യ 10,000 ( പതിനായിരം ) രൂപയിൽ കൂടു 
തലാണെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ ദർഘാസ് സംഖ്യ 
യുടെ പകുതി അഥവാ ഏറ്റവും കുറഞ്ഞത് 10 , 000 
( പതിനായിരം ) രൂപ ദർഘാസ് ദിവസം തന്നെ ഒടുക്കേ 
ണ്ടതും ബാക്കി തുകയും മറ്റ് നികുതികളും ദർഘാസ് 
അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ( പതിനഞ്ച്) ദിവസ 
ത്തിനകം സർക്കാരിലേക്ക് ഒടുക്കി വാഹനം ഏറ്റുവാങ്ങേ 
ണ്ടതാണ്. ഇപ്രകാരം വാഹനം നീക്കം ചെയ്യുന്നില്ലായെ 
ങ്കിൽ ദർഘാസുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം മറ്റൊരു 
15 ( പതിനഞ്ച്) ദിവസംകൂടി അനുവദിക്കാവുന്നതാണ്. 
ഇപ്രകാരം ദീർഘിപ്പിച്ചു നൽകുന്ന കാലത്തേക്ക് ബാക്കി 
സംഖ്യയ്ക്ക് 12 (പ്രന്ത ണ്ട് ) ശത മാനം പലിശയും 
ദിവസം 20 ( ഇരുപത്) രൂപ ക്രമത്തിൽ ഇരുപ്പ് ( തറ) 

വാടകയും ഈടാക്കുന്നതായിരിക്കും. 
7. മേൽപറഞ്ഞ പ്രകാരം ദീർഘിപ്പിച്ച് നൽകിയ 15 ( പതിനഞ്ച്) 
ദിവസങ്ങൾക്കുള്ളിൽ വാഹനം നീക്കം ചെയ്യുന്നില്ലായെ 
ങ്കിൽ വാഹനം ടി ദർഘാസുകാരന്റെ പൂർണ്ണ നഷ്ടോ 
ത്തരവാദിത്വത്തിൽ വീണ്ടും ലേല ദർഘാസ് അടിസ്ഥാന 
ത്തിൽ വിൽക്കുന്നതും തന്മൂലം സർക്കാരിനുണ്ടാകുന്ന 
നഷ്ടം വീഴ്ചവരുത്തിയ ലേല ദർഘാസുകാരന്റെ 
പക്കൽനിന്ന് ഈടാക്കുന്നതുമാണ്. വീഴ്ച വരുത്തിയ 


10 . ദർഘാസ്/ ലേലം സംബന്ധിച്ച് നിയമാനുസൃതമായ 

പോസ്റ്റ് ഓഫറുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആയത് 
ദർഘാസ്/ ലേല തീയതി മുതൽ ഏഴു ദിവസത്തിനകം 
ഈ ആഫീസിൽ ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത 
തീയതിക്കു ശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ 
സ്വീകരിക്കുന്നതല്ല. പോസ്റ്റ് ഓഫറുകൾ നൽകുന്നത് 
സം ബ ന്ധിച്ച നില വിലുള്ള എല്ലാ നിയമങ്ങളും 
ഇവിടെയും ബാധകമായിരിക്കും. 
ദർഘാസ് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 
നിലവിലുള്ള പൊതുനിയമങ്ങളും മറ്റ് നിബന്ധനകളും 

ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 
12. ദർഘാസ്/ ലേല ത്തിൽ വയ്ക്കുന്ന വാഹ ന ങ്ങ ളിൽ 
ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും പുതിയവ ഉൾപ്പെടു 
ത്തുന്നതിനും മേലധികാരിക്ക് അവകാശമുണ്ടായിരിക്കു 
ന്നതായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
സൗത്ത് വയനാട് ഡിവിഷൻ. 


( ഒപ്പ്) 
ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ. 


KANNUR DIVISION 


TENDER CUM AUCTION NOTICE 


No. R .2520/ 2010 . 


15th June 2010. 


Sealed and separate competitive tenders are invited for sale of the vehicles confiscated under section 61 A of 
Kerala Forest Act shown in the schedule below from the intending tenders . 


- Sealed tender should be submitted before the undersigned on or before 22 - 7 - 2010 at 3 p . m . at his office at 
Kannur. After receiving the tender the vehicles will be auctioned among the tendereres/bidders and the tender should 
be opened in their presence by the undersigned or an officer authorized by him at his office at Kannothumchal, Kannur. 
The tender /auction will temporarily be fixed in the name of highest tenderer/bidder. If any vehicle put up for auction on 
22 -7 - 2010 is not sold, the same will be re -tendered /auctioned accepting tenders upto 3 p.m . on 29 -7 - 2010 . 


SCHEDULE 


6th JULY 2010] 


FOREST DEPARTMENT 


354 


3,000 


1, 500 


2,000 


Cost of Tender 
File No./ 
Sl. No. 

Particulars of EMD 

Place of Vehicle kept 

Form 
Case No. Vehicle Rs. 

Rs . 

(Range Office) 
O . R . 30/ 07 | KL . 14 A - 7416 

2,000 400 + VAT 

Kasaragod 
TATA 407 Mini Lorry 
0 .R . 15/05 - KL . 7 G -3639 

400 + VAT 
Lorry 
O .R , 4/04 KL . 14 A - 7960 

1,000 300 + VAT 

Kanhangad 
Bajaj Autorickshaw 
0 . R . 10 / 09 - KL . 60 - 3835 

2 , 000 

400 + VAT 
Bajaj Autorickshaw 
O .R . 8 / 06 KL . 14 C -3585 

1,000 

300 + VAT 
Bajaj Autorickshaw 
O . R . 27/ 07 KL . 13- 1594 

300 + VAT 

Kottiyoor 
Goods Autorickshaw 
O .R . 20/06 | KL. 13 B - 4041 

400 + VAT 

Taliparamba 
Mahindra Jeep 
O . R . 23/ 09 KL . 59 A - 809 

1, 000 

300 + VAT 
Bajaj Autorickshaw 
Tender form can be had from this office upto 1 p . m . on 22 - 7 - 2010 . Tender conditions are same as this office 
notification R -1464 / 2010 , dated 13 - 8 - 2009 published on Kerala Gazette No . 37, Volume 54 . If the notified day happened to 
be a public holiday, tender will be received and opened on the next working day at the appointed time and place . 
Further details can be had from the office of the undersigned and from the Range Office , Kanhangad , Kasaragod , 
Taliparamba and Kottiyoor. 

കേരള വന നിയമം 1961 - ലെ 61 എ വകുപ്പ് പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതും താഴെ പട്ടികയിൽ വിവരിക്കുന്നതും 
അതാത് റെയിഞ്ചുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ വാഹനങ്ങൾ അവ കിടക്കുന്ന സ്ഥലത്ത്തത്സമയ അവസ്ഥയിലും സ്ഥിതിയിലും 
വാങ്ങുന്നതിന് ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം സീൽ വച്ച് ദർഘാസുകൾ 22 - 7 - 2010 - ന് വൈകുന്നേരം 3 മണി വരെ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിച്ചശേഷം ദർഘാസുകാരെ ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതിനും അതിനുശേഷം 
ദർഘാസുകൾ അവരുടെ സാന്നിദ്ധ്യത്തിൽ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോകണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് തുറക്കുന്നതും കൂടുതൽ വില വാഗ്ദാനം ചെയ്തവരുടെ പേരിൽ 

ലേലം/ദർഘാസ് താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 22 - 7 - 2010 - ന് വിൽപ്പന നടത്താൻ സാധിക്കാത്ത വാഹനങ്ങൾ 
29- 7 -2010 - ന് വീണ്ടും പകൽ 3 മണിവരെ ദർഘാസുകൾ സ്വീകരിച്ചുകൊണ്ട്മുകളിൽ പറഞ്ഞ രീതിയിൽ വീണ്ടും വിൽപ്പന നടത്തു 
ന്നതാണ്. 

പട്ടിക 


( കമ 
നമ്പർ 


ഫയൽ/ കേസ് 

നമ്പർ 


വാഹനത്തിന്റെ 
വിവരം 


നിരതദ്രവ്യം 
രൂപ് 


ടെൻഡർ 
ഫോറത്തിന്റെ വില് 

- രൂപ് 
400 + വാറ്റ് 


സൂക്ഷിച്ചിരിക്കുന്ന 
സ്ഥലം ( റെയിഞ്ച്) 


0 . R . 30/ 07 


2,000 


കാസർഗോഡ് 


3 , 000 


0 . R . 15/ 05 
0 . R . 4 /04 


400 + വാറ്റ് 
300 + വാറ്റ് 


1, 000 


കാഞ്ഞങ്ങാട് 


0 . R . 10/ 09 


2 ,000 


400 + വാറ്റ് 


0 . R . 8 / 06 


| KL .14 എ - 7416 ടാറ്റ 
- 407 മിനി ലോറി 
KL .7 ജി - 3639 ലോറി 
KL. 14 എ - 7960 ബജാജ് 

ഓട്ടോറിക്ഷ 
KL. 60 - 3835 ആപ് 
(APE ) ഓട്ടോറിക്ഷ 
KL .14 സി - 3585 ബജാജ് 

ഓട്ടോറിക്ഷ 
- KL .13 -1594 ഗുഡ്സ് 

ഓട്ടോറിക്ഷ 
KL. 13 - ബി 4041 

മഹീന്ദ്ര ജീപ്പ് 
KL . 59 എ 809 ബജാജ് 

ഓട്ടോറിക്ഷ 


1,000 


300 + വാറ്റ് 


0. R. 27/07 


1, 500 


300+ വാറ്റ് 


കൊട്ടിയൂർ 


0 . R . 20 / 06 


2, 000 


400+ വാറ്റ് 


തളിപ്പറമ്പ് 


0 . R . 23/ 09 


1, 000 


300+ വാറ്റ് 


ടെൻഡർ ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 22 - 7 - 2010 പകൽ 1 മണി വരെ. 


ലേല നിബന്ധനകൾ 


6th JULY 2010] 


FOREST DEPARTMENT 


355 


1. താൽപ്പര്യമുള്ളവർക്ക് മുകളിൽ പറയുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്ന വാഹനത്തിന്റെ ഗുണനിലവാരം റെയിഞ്ചാഫീസറുടെ 
സാന്നിദ്ധ്യത്തിൽ പരിശോധിച്ച് ബോദ്ധ്യപ്പെടാവുന്നതാണ്. ലേലത്തിനു ശേഷം ഉന്നയിക്കുന്ന യാതൊരു പരാതികളും 
പരിഗണിക്കുന്നതല്ല. 


2. ദർഘാസുകൾ ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട വില്ലേജാഫീസറോ 
നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്/ സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 


3. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഈ ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 


4. ലേല ദർഘാസിൽ പരിഗണിക്കപ്പെടാത്തവരുടെ നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 


5. കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ അംഗീകാരത്തിനായി മേലധികാരത്തിലേക്ക് അയയ്ക്കുകയും മറ്റ് ദർഘാസുകാർ 

നൽകിയ നിരതദ്രവ്യം അപ്പോൾ തന്നെ തിരികെ നൽകുന്നതുമാണ്. 
6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ദർഘാസ് സംഖ്യയുടെ 50 ശതമാനമോ 10, 000 (പതിനായിരം ) 
രൂപയോ ഏതാണോ കൂടുതൽ ( നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾ തന്നെ ഒടുക്കേണ്ടതാണ്. 


7. ദർഘാസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനോ 
നിരസിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 


8. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള നികുതികളും 
അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


9 . 15 ദിവസത്തിനുള്ളിൽ ബാക്കി തുകയും നികുതിയും അടച്ച് നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ ആവശ്യപ്പെടുന്ന 
പക്ഷം മറ്റൊരു 15 ദിവസം കൂടി ബാക്കി സംഖ്യയ്ക്ക് 18 % പലിശയും ദിവസം 20 രൂപ നിരക്കിൽ ഇരിപ്പു വാടകയും വസൂ 
ലാക്കി അനുവദിക്കുന്നതായിരിക്കും. ഇതിനുശേഷം കാലാവധി നീട്ടികൊടുക്കുന്നതല്ല. ഇപ്രകാരം വീഴ്ചവരുത്തിയ ദർഘാ 
സുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ ടി വാഹനം വിൽക്കുന്നതും 
ദർഘാസുകാരൻ അടച്ച തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമായിരിക്കും. 


10 . സർക്കാർ കാലാകാലങ്ങളായി പുറപ്പെടുവിച്ചിരിക്കുന്ന ദർഘാസ്/ ലേലം സംബന്ധിച്ച പൊതുവ്യവസ്ഥകൾ ഇതിനും ബാധക 

മായിരിക്കും. 


11 ടി വാഹനങ്ങളുടെ ആർ. സി . ബുക്കും മറ്റ് അനുബന്ധരേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ മേൽ രേഖകൾ 

ലേലം വിളിച്ചെടുക്കുന്നവർ അവർക്ക് ആവശ്യമായി വരുന്നപക്ഷം സ്വന്തം ഉത്തരവാദിത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ 
നിന്നും ലഭ്യമാക്കേണ്ടതാണ്. 


ne 


12 മുകളിൽ പറഞ്ഞ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും കൂട്ടിചേർക്കുന്നതിനും കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of the 

Governor of Kerala ) 


Divisional Forest Office , 
Kannur. 


